| Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


GOVERN 


- 
കര 


രള സർക 


ർക്കാർ 


NMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No . 


18th October 2011 
2011 ഒക്ടോബർ 18 
26th Aswina1933 
1933 ആശ്വിനം 26 


, 41 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ 


നമ്പർ 


PART IV 


Private Advertisements and Miscellaneous 

Notifications 


മ്യൂസിയം മൃഗശാലാ വകുപ്പ് 

ദർഘാസ് പരസ്യം 
നമ്പർ എം. ഇസഡ്. ( ഇ ) - 3827 /2011. 2011 സെപ്റ്റംബർ 26. 
തിരുവനന്തപുരംമ്യൂസിയം മൃഗശാലാ വകുപ്പിൽ പ്രശസ്ത 

ദർഘാസുകൾ ഡയറക്ടർ, മ്യൂസിയം മൃഗശാലാ വകുപ്പ്, 
ചിത്രകാരനായ കെ . സി.എസ്. പണിക്കരുടെ നൂറാം ജന്മശതാബ്ദി തിരുവനന്തപുരം-695 033 എന്ന വിലാസത്തിൽ ആയിരിക്കണം 
വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന അയയ്ക്കേണ്ട ത് . ടെണ്ടർ ഫോമുകൾ 15 - 10 - 2011 മുതൽ 
പരിപാടികളുടെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ പ്രദർശനം - 17- 10- 2011 ഉച്ചയ്ക്കുശേഷം 3.30 മണിവരെ ഓഫീസിൽ നിന്നും 
നട ത്തു ന്ന തിനുവേണ്ടി അദ്ദേ ഹ ത്തിന്റെ തെര ഞ്ഞെടുത്ത ലഭിക്കുന്നതാണ്. ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി 
51 ചിത്രങ്ങളുടെ ഗുണനിലവാരമുള്ള കാൻവാസിൽ ചെയ്ത 20 - 10 - 2011 വൈകുന്നേരം 3 മണിവരെ യാ ണ്. താമസിച്ച് 
പകർപ്പു കൾ 4 X4 വലി പ്പ ത്തിൽ ടൈറ്റി ലിനു പുറമേ ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. അന്നേദിവസം 
ഇതോടൊപ്പം ചേർക്കുന്ന ലോഗോ പതിപ്പിച്ച് 3 സെറ്റ്പകർപ്പുകളും 3.30- ന് ദർഘാസുകൾ സമർപ്പിച്ചവരുടെയോ അവർ ചുമതല 
ഇവ കേടുപറ്റാത്ത രീതിയിൽ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടു പ്പെടുത്തുന്ന വരുടെയോ സാന്നിദ്ധ്യത്തിൽ ഡയറക്ടറുടെ 
പോകത്തക്ക രീതിയിൽ ഈർപ്പം കടക്കാത്ത 18 പെട്ടികളും ഓഫീസിൽവച്ച് തുറക്കുന്നതുമാണ്. 
( ഒരു പെട്ടിയിൽ 10 ചിത്രങ്ങൾ വയ്ക്കത്തക്കവിധം) നിർമ്മിച്ച് 
നൽകു ന്ന തിന് ഈ മേഖല യു മായി ബന്ധപ്പെട്ട പരിചയ 
സമ്പ ന്ന രായ കരാ റു കാരുടെ സീൽ വച്ച് ദർ ഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


- ദർഘാസുകൾ ദർഘാസ് ഫോമിൽ തന്നെ സമർപ്പിക്കേ 
ണ്ടതാണ്. ടെണ്ടർ ഫോറം ആവശ്യമുള്ളവർ മ്യൂസിയം മൃഗശാലാ 
വകുപ്പ് ഡയറക്ടറുടെ പേരിൽ അപേക്ഷ നൽകേണ്ടതും 
ടെണ്ടർഫോമിന്റെ വിലയായ 700 രൂപയും വാറ്റും ഡ്യൂപ്ലിക്കേറ്റ് 
ടെണ്ടർ ഫോറം ആവശ്യമുള്ളവർ 400 രൂപയും വാറ്റും ഒടുക്കേ 
ണ്ടതാണ്. ഈ തുക യാതൊരു കാരണവശാലും തിരികെ 
നൽകു ന്ന ത ല്ല . ടെണ്ടർ ഫോമുകൾ കൈമാറാവു ന്ന ത ല്ല . 
ടെണ്ടർ ഫോമിന്റെ വിലയായി ചെക്ക്, പോസ്റ്റേജ് സ്റ്റാമ്പ് ഇവ 
സ്വീകരിക്കുന്നതല്ല . കൂടാതെ ടെണ്ടർ ഫോം വി . പി . പി . 
ആയി അയയ്ക്കുന്നതുമല്ല. ടെണ്ടറിനോടൊപ്പം ക്വാട്ട് ചെയ്യുന്ന 
തുകയുടെ 1 % നിരതദ്രവ്യമായി ഡയറക്ടറുടെ പേരിൽ 
മാറാവുന്ന ഡി. ഡി. ആയി സമർപ്പിക്കേണ്ടതാണ്. 
- ടെണ്ടറുകൾ യാതൊരു കാരണവും കൂടാതെ 
നിരസിക്കാനും മാറ്റി വയ്ക്കാനുമുള്ള അധികാരം ഡയറക്ടറിൽ 
നിക്ഷിപ്തമാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ 
തിരുവനന്തപുരം മ്യൂസിയം മൃഗശാലാ ഡയറക്ടറേറ്റിൽ 
നിന്നും പ്രവൃത്തി സമയങ്ങളിൽ അറിയാവുന്നതാണ്. അട 
ങ്കൽതുക 10, 00 ,000 രൂപയാണ്. ടെണ്ടറിനോടൊപ്പം കരാറുകാരന്റെ 

യോഗ്യത വ്യക്ത മാ ക്കുന്ന സർട്ടിഫിക്ക റ്റു കൾ, മുൻ പ് 
ഏറ്റെടുത്ത പണികൾ എന്നിവയുടെ വിശദാംശങ്ങൾകൂടി 
സമർപ്പിക്കേണ്ടതാണ്. 


മ്യൂസിയം മൃഗശാല , 
ഡയറക്ടറുടെ കാര്യാലയം, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
ഡയറക്ടർ. 


